Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 02 ). MMIS 
KL / TV (N )/ 12 / 2009 - 2011 


KERAL 


VMENTO 
Saha 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


9th February 2010 
2010 ALMOJl 9 
20th Magha 1931 

1931 morelo 20 


beijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Industries Department 


PROCEEDINGS 


OF THE GENERAL MANAGER , DISTRICT INDUSTRIES CENTRE , 


RUVANANTHAPURAM 


Sri Jayakumar, Senior Co - operative Inspector , 
Thiruvananthapuram Handloom Circle as Liquidator. 
He will take charge of the assets and records of the 
society immediately and report the date of taking charge 
of the society and periodical report on the progress of 
the work will be forwarded promptly . 


( 1 ) 


No . CS-5 / 5745/2001 . 


23rd November 2009 . 


No. CS-5 / 15117 /1996 . 


20th July 2009. 


Read :— Proceedings of even No. dated 22 -5-2003. 

Vide Proceedings cited above , Sri Abdulsalim , Junior 
Co -operative Inspector HL , Thiruvananthapuram Circle 
was appointed as the liquidator of M / s. Lekshmi 
Powerloom ICS Ltd . No. 132. Now he has been 
transferred from that office. Hence this order. 


Read : — Proceedings No . CS -5 /15117/1996 dated 6 -8 -1998. 

Vide Proceedings cited above, Sri Ravindran Nair , 
Senior Co- operative Inspector, Thirupuram Circle was 
appointed as the liquidator of M / s. Travancore ICS Ltd . 
No . 372 . Now he has been retired from that office. Hence 
this order. 


ORDER 


ORDER 


In the above circumstances stated above , I in 
exercise of powers conferred on me under Section 71 ( 2 ) 
of the KCS Act 1969 do hereby order the winding up of 
the affairs of the, the action of the M / s. Lekshmi 
Powerloom ICS Ltd . No . 132 and re - authorized 


In the above circumstances stated above , I in 
exercise of powers conferred on me under Section 71 (2) 
of the KCS Act 1969 do hereby order the winding up of 
the affairs of the M /s. Travancore ICS Ltd . No. 372 and 


9th FEB. 2010 ] 


INDUSTRIES DEPARTMENT 


re -authorized Sri Jayakumar, Senior Co - operative Inspector, 
Thiruvananthapuram Handloom Circle as Liquidator. He 
will take charge of the assets and records of the society 
immediately and report the date of taking charge of the 
society and periodical report on the progress of the work 
will be forwarded promptly. 


District Industries Centre , 
Thiruvananthapuram . 


| (Sd.) 
General Manager. 


പത്തനംതിട്ട ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ മാനേജരുടെ 
22 -8 - 2009 - ലെ D 2730 /2009 -ാം നമ്പർ ഉത്തരവ് പ്രകാരം 
- പസ്ത ത സം ഘ ത്തിന്റെ ചുമ തല 22 - 8 - 2009 മുതൽ 
ലിക്വിഡേറ്ററായ ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ( കൈത്തറി), 
പത്തനംതിട്ട ഏറ്റെടുത്തിട്ടുള്ളതാകുന്നു . 

ആകയാൽ പ്രസ്തുത സംഘത്തിൽ നിന്നും ഏതെങ്കിലും 
ഇന ത്തിൽ തുകകൾ കിട്ടു വാ നുള്ള വ്യക്തി ക ളോ , 
സ്ഥാപനങ്ങളോഉണ്ടെങ്കിൽ ഈ നോട്ടീസ് പരസ്യം ചെയ്തത് 60 
ദിവസങ്ങൾക്കകം അവ ര വർക്ക് ലഭിക്കാനുള്ള തുകയുടെ 
വിശദവിവരം ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ജൂനിയർ സഹകരണ 
ഇൻസ്പെക്ടർ ( കെ ത്ത റി ), ജില്ലാ വ്യവസായ കേന്ദ്രം, 
പത്തനംതിട്ട, കോഴഞ്ചേരി പി . ഒ . എന്ന മേൽവിലാസത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ടി തീയതിക്കുശേഷം ഉന്നയി 
ക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ, അവകാശങ്ങളോ പരിഗണിക്കു 
ന്നതല്ല എന്നുള്ള വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ക്ലെയിം നോട്ടീസ് 


No. HLI ( T) 126/2009. 


2009 ഡിസംബർ 19 . 


ജില്ലാ വ്യവസായകേന്ദ്രം, 
പത്തനംതിട്ട, 
കോഴഞ്ചേരി പി . ഒ . 


തിരു വ ന ന്ത പുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ CS -5/ 5745/2009 തീയതി 23 -11- 2009 - ലെ ഉത്തരവ് 
പ്രകാരം എന്നെ തിരുവനന്തപുരം ജില്ലയിൽ കരമന , നെടുങ്കാട് 
ദേശത്ത് പ്രവർത്തിച്ചിരുന്ന ലക്ഷ്മി പവർലൂം ICS Ltd. 
No. 132- ന്റെ ലിക്വിഡേറ്റർ ആയി നിയമിച്ച് ഉത്തരവായിട്ടുള്ളതാ 
കു ന്നു . ഈ സംഘ ത്തിന്റെ ആസ്തി ബാധ്യ ത ക ളിൽ 
എന്തെങ്കിലും അവകാശവാദം ആർക്കെങ്കിലും ഉന്നയിക്കുവാൻ 
ഉണ്ടെങ്കിൽ ഈ വിജ്ഞാപനത്തീയതിമുതൽരണ്ടു മാസത്തിനകം 
നേരിട്ടോ ചുമതലപ്പെടുത്തിയ ആൾമുഖേനയോ ബോധിപ്പിക്കേ 
ണ്ടതാകുന്നു . നിശ്ചിത തീയതിക്കുശേഷമുണ്ടാകുന്ന ഏതൊരു 
വിധ അവകാശവാദവും പിന്നീട് നിലനിൽക്കുന്നതല്ല . 


- ( ഒപ്പ്) 
ലിക്വിഡേറ്റർ ആന്റ് 
ജൂനിയർ സഹകരണ 

ഇ ൻ സ് പ ക് ട ർ 
( കൈത്തറി). 


CLAIM NOTICE 


( 2 ) 


No. HCI ( T ) 127/ 2009 . 


2009 ഡിസംബർ 19 . 


തിരു വ ന ന്ത പുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ CS- 5/ 15117/ 1996 തീയതി 20 -7 -2009- ലെ ഉത്തരവ് 
പ്രകാരം എന്നെ തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനംകോട് 
പ്രവർത്തിച്ചിരുന്ന ട്രാവൻകൂർ ICS Ltd . 
No. 372 - ന്റെ ലിക്വിഡേറ്റർ ആയി നിയമിച്ച് ഉത്തരവായിട്ടുള്ള 
താകു ന്നു . ഈ സംഘ ത്തിന്റെ ആസ്തി ബാധ്യതകളിൽ 
എന്തെങ്കിലും അവകാശവാദം ആർക്കെങ്കിലും ഉന്നയിക്കുവാൻ 
ഉണ്ടെങ്കിൽ ഈ വിജ്ഞാപനത്തീയതി മുതൽ രണ്ടു മാസത്തിനകം 
നേരിട്ടോ ചുമതലപ്പെടുത്തിയ ആൾമുഖേനയോ ബോധിപ്പി 
ക്കേണ്ടതാകുന്നു . നിശ്ചിത തീയതിക്കുശേഷമുള്ളഏതൊരുവിധ 
അവകാശവാദവും പിന്നീട് നിലനിൽക്കുന്നതല്ലെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


No . VI /3500/2008. 

31st December 2009. 
Whereas the affairs of Pudussery Pattikajathi Metal 
Workers ( W /S ) ICS Ltd . No. S . IND (P ) 73 , Industrial 
Estate, Kanjikode, Palakkad District have been order to be 

wound up and the undersigned has been appointed as 
- the Liquidator, as per the Proceedings No . VI/ 3500/ 2008 

dated 21- 8 - 2009 of the General Manager, District Industries 
Centre, Palakkad and whereas the liquidator has taken 
over charge of the assets and liabilities of the society on 
11 -12 -2009. Notice is hereby given that all claims against 
the society shall be preferred to the undersigned in 
person or through authorised agents within two months 
from the date of publication of this notice . Any claims 
preferred thereafter will not be considered . 


District Industries Centre , 
Palakkad. 


( Sd.) 
Liquidator. 


താലൂക്ക് വ്യവസായ ഓഫീസ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

- മാനേജരുടെ നടപടിക്രമം 
നമ്പർ സി .3 - 6675 /2003. 

| 2009 ഡിസംബർ 26. 


ക്ലെയിം നോട്ടീസ് 


No. Liq / 42 / 2009. 

2010 ജനുവരി 1. 
- വെച്ചൂച്ചിറ വനിതാ വ്യവസായ സഹകരണസംഘം ക്ലിപ്തം 
നമ്പർ 42 , മണ്ണടിശാല എന്ന സംഘത്തിന്റെ ലിക്വിഡേറ്റർ 
[ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ ( കൈത്തറി) ജില്ലാ 
വ്യവസായ കേന്ദ്രം, കോഴഞ്ചേരി പി . ഒ . പത്തനംതിട്ട ജില്ലാ 
1969 - ലെ കേരള സഹകരണ സംഘം ചട്ടം 69 (2 ) പ്രകാരം 
പരസ്യപ്പെടുത്തുന്നത്. 


സൂചന: - (1) കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രം 

ജന റൽ മാനേ ജരുടെ 26 - 2 - 2004 - ലെ 

സി3 - 6675/ 03 -ാം നമ്പർ ഉത്തരവ്. 
(2) 6 - 3- 2009 - ലെ ലിക്വിഡേറ്ററുടെ കത്ത്. 

19 - 10 - 2009 - ലെ വ്യവസായ വാണിജ്യ 
ഡയറക്ടറുടെ എച്ച്. സി. ഡി. 314846 /09 -ാം 
നമ്പർ കത്ത്. 


(3 ) 


9th FEB. 2010 ] 


INDUSTRIES DEPARTMENT 


ഉത്തരവ് 


കോഴിക്കോട് താലൂക്ക് സാമ്പവ കൈത്തൊഴിൽ വ്യവസായ 
സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം നിർത്തൽ ചെയ് 
സമാപ്തീകരണം നടത്തുന്നതിനായി കോഴിക്കോട് ജില്ലാ 
വ്യവസായ കേന്ദ്ര ത്തിലെ സീനിയർ കോ -ഓപ്പറേറ്റീവ് 
ഇൻസ്പെക്ടറെ സൂചന ഒന്നു പ്രകാരം ലിക്വിഡേറ്ററായി 
നിയമിച്ചു . ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ് ഏറ്റെടുക്കുകയും 
ഈടാക്കാൻ കഴിയുന്ന മുഴുവൻ ആസ്തികളും ഈടാക്കി 
കൊടുത്തു തീർക്കാനുള്ളവ മുൻഗണനാക്രമത്തിൽ കൊടുത്തു 
തീർക്കുകയും ചെയ്തു . ഈടാക്കാൻ കഴിയാത്ത സംഘത്തിന്റെ 
ആസ്തികൾ എഴുതിത്തള്ളിക്കൊണ്ടും, കൊടുത്തു തീർക്കാൻ 
കഴിയാത്ത ബാധ്യതകൾ കണ്ടു കെട്ടി ഉത്ത ര വാ കുകയും 
ചെയ്തു . ലിക്വിഡേറ്റർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾക്കും 
ജില്ലാ വ്യ വ സായകേന്ദ്രം ജനറൽ മാനേജർ അംഗീകാരം 
നൽകുകയുണ്ടായി. സംഘത്തിന്റെ സമാപന പൊതുയോഗം 
വിളിച്ചുചേർത്ത് കണക്കുകൾ അവതരിപ്പിച്ച് അംഗീകാരം 
വാങ്ങുകയും ചെയ്തു . 


- മേൽ സാഹചര്യങ്ങൾ വിലയിരുത്തി 1969 - ലെ കേരള 
കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 21 വകുപ്പ് 74 
അനുസരിച്ച് എന്നിൽ അർപ്പിതമായ അധികാരം ഉപയോഗിച്ച് 
കോഴിക്കോട് താലൂക്ക് സാമ്പവ കൈത്തൊഴിൽ വ്യവസായ 
സഹ ക ര ണ സംഘം ലിമിറ്റഡ് നമ്പർ S IND (D ) 295 - ന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവായിരിക്കുന്നു . സംഘത്തിന്റെ 
റിക്കാർഡുകൾ 3 വർഷക്കാലം ലിക്വിഡേറ്റർ സൂക്ഷിക്കേണ്ടതും 
ജനറൽ മാനേജരുടെ അനുമതിയോടുകൂടി നശിപ്പിക്കേണ്ട 
തുമാണ്. 


ജില്ലാ വ്യവസായകേന്ദ്രം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ജനറൽ മാനേജർ. 


